Kerala Gazette No. 42 dated 24th October 2017 . 
PART I 


सत्यमेव जयते 


- 


കര 


GOVER 


സമ്മാ 


ക 


KERALA 


GOVERNOR S SECRETARIAT 

KERALA RAJ BHAVAN 


- ലേല നോട്ടീസ് 


നമ്പർ ജി .എച്ച്.7- 267/2017. 


തിരുവനന്തപുരം, 2017 ഒക്ടോബർ 7. 


- കേരള ഗവർണർക്കുവേണ്ടി കേരള രാജ്ഭവനിലെ ഗവർണറുടെ സെക്രട്ടറി 
പരസ്യപ്പെടുത്തുന്നത്. 

ടി ആഫീസിലെ സർവേ റിപ്പോർട്ട് നമ്പർ കെ . രാജ്- 01/ 2017 - ൽ പറയുന്ന 
സാധനങ്ങൾ ( വാഹനങ്ങളുടെ പെയർ പാർട്ട്സ്, ടയറുകൾ) മൊത്തമായി 2017 നവംബർ 
മാസം 30 -ാം തീയതി പകൽ 12 മണിക്ക് ടി ആഫീസിന്റെ ഗാരേജിൽ വച്ച് പരസ്യമായി 
പുനർ ലേലം ചെയ്യുന്നതിന് രാജ് ഭവനിലെ അസിസ്റ്റന്റ് എൻജിനീയർ ( സിവിൽ) - നെ 
ചുമതലപ്പെടുത്തിയിരിക്കുന്നു . ഏതെങ്കിലും കാരണത്താൽ സർക്കാർ ടി ദിവസം പൊതു 
അവധി പ്രഖ്യാപിച്ചാൽ പ്രസ്തുത ലേലം തൊട്ടടുത്ത ദിവസം ഇതേ സമയം 
നടത്തുന്നതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിന് ഒരു മണിക്കൂർ 
മുൻപായി - 350 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ലേല വസ്തുക്കൾ, ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ, മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി ലേലത്തിനു 
മുൻപ് കണ്ട് ബോധ്യപ്പെട്ടിരിക്കേണ്ടതാണ്. 

ലേലം ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആളിന്റെ നിരതദ്രവ്യം കഴിച്ച് ബാക്കിയുള്ളവരുടെ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞാൽ ഉടൻ മടക്കിനൽകുന്നതും ലേലം ഉറപ്പിച്ച ആൾ 
നിരതദ്രവ്യം കഴിച്ച് ബാക്കിതുകയും നിയമപ്രകാരമുള്ള വിൽപനനികുതിയും അടച്ച് 
അന്നേദിവസം 3 മണക്കു മുൻപ് രസീത് കൈപ്പറ്റേണ്ടതുമാകുന്നു . 

- ലേലം സ്ഥിര പ്പെടു ത്തിയുള്ള കല്പന കഴിഞ്ഞാൽ ലേല ക്കാ രൻ സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ ലേല സാധനങ്ങൾ അന്നേദിവസം നീക്കംചെയ്യേണ്ടതാകുന്നു . 
അല്ലാത്തപക്ഷം ലേലം വിളിച്ച ആളുടെ നിരതദ്രവ്യവും, ലേലത്തുക കെട്ടിയിട്ടുണ്ടെങ്കിൽ 
അതും തിരികെ നൽകുന്നതല്ല. കൂടാതെ പുനർ ലേലം ചെയ്യേണ്ട സാഹചര്യത്തിൽ 
ഉണ്ടാകുന്ന നഷ്ടവും ടിയാളിൽനിന്നും ഈടാക്കുന്നതാണ്. 


G. 39/ 2017/DTP/ S - 8 . 


| 11 


ടി ലേലത്തിന് ഇപ്പോൾ നിലവിലുള്ള എല്ലാ നിയമങ്ങളും ബാധകമാണ്. കൂടാതെ 
ഉചിതമെന്ന് തോന്നിയാൽ ഈ ലേലം ഒരു കാരണവും കൂടാതെ റദ്ദ് ചെയ്യുന്നതിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ നിൽ നിക്ഷിപ്ത മാ യി രിക്കും. 
ലേലത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ടി ആഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


ഗവർണേഴ്സ് ഹൗസ്ഹോൾഡ്, 
കേരള രാജ്ഭവൻ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 

കംപ്ട്രോളർ 
ഗവർണറുടെ സെക്രട്ടറിക്കുവേണ്ടി. 


12 


